Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


മു 


മ 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


' 


2021 ആഗസ്റ്റ് 3 
3rd August 2021 
1196 കർക്കടകം 18 
18th Karkadakam 1196 
1943 ശാവണം 12 
12th Sravana 1943 


31 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


5868 


KERALA GAZETTE 


[ [ PART III 


SCHEDULE 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


SI . 
No. 


Name of the 
legal heirs 


Relationship Age 

with the 
deceased 


1 


സരസമ്മ ഗോപാലൻ 


70 


ഭാര്യ 
മകൻ 


2 


48 


88 


3 


ചന്ദ്രൻ , പി . ജി . 
വിജയൻ , പി . ജി . 
രാധാമണി , പി . ജി . 


43 


> 


1 Parukuttyyamma 

Mother 
2 Saradakumari Muraleedharan Nair Wife 
3 Monisha M. Nair 

Daughter 


56 


4 


മകൾ 


51 


29 


4 


Mukesh M. Nair 


Son 


22 


Objections if any against the issuance of legal 
heirship certificate in the name of the above said persons 
should be filed within 30 days from the date of publication 
of this notice in the Kerala Gazette . Belated application 
and those sent by post will not be considered . 

( 20 ) 


പരേതന്റെ അവകാശികളായി മുകളിൽ പറയുന്നവർ 
മാത്രമാണുള്ളതെന്ന് എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം റാന്നി 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ മൂലം 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ3-25422021 . 


2021 മേയ് 24 . 


No. A5-4555 / 2021 . 

23rd July 2021 . 
Notice is hereby given to all whom it may concern 
that Koypuram Thankachan , Koypurathu House , 
Oonnukal P. O. , Chennerkara Village , Kozhencherry Taluk , 
Pathanamthitta District of Kerala State has applied for a 
legal heirship certificate for various purposes due to his 
wife Mariyamma Thampi who died on 10-4-2021 . Enquiry 
conducted through the Village Officer , Chennerkara reveals 
that the following persons are the legal heirs of deceased 
Mariyamma Thampi . 


പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അത്തിക്കയം 
വില്ലേജിൽ കരികുളം മുറിയിൽ കള - ര യ്ക്കൽ വീട്ടിൽ 
ആന്റണി കെ . വർഗീസ് എന്നയാൾ മരണപ്പെട്ടിട്ടുള്ളതാണ് 
എന്നും അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് 
പരേതന്റെ ഭാര്യ അനു മാത്യു സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീസർ മുഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 27-10-2019 -ാം തീയതി മരിച്ചുപോയിട്ടുള്ള 
താണെന്നും പരേതന്റെ അനന്തരാവകാശികളായി താഴെ പേര് 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


SCHEDULE 


പേര് 


SI . 
No. 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


Name of the 
legal heirs 


Relationship Age 

with the 
deceased 


1 


38 


അനു മാത 
ഏദൻ വർഗീസ് ആന്റണി 


ഭാര്യ 
മകൻ 


2 


8 


1 Koypuram Thankachan 


Husband 


66 


2 


Nitin Scaria 


Son 


36 


22 


3 Bipin T. Scaria 

33 
Objections if any against the issuance of legal 
heirship certificate in the name of the above said persons 
should be filed within 30 days from the date of publication 
of this notice in the Kerala Gazette . Belated application 
and those sent by post will not be considered . 


പരേതന്റെ അവകാശികളായി മുകളിൽ പറയുന്നവർ 
മാത്ര മാ ണു ള്ളത് എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം റാന്നി 
തഹശീൽദാർ മുമ്പാകെ നേരിൽ ഹാജരായി രേഖാ മൂലം 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Taluk Office , 
Kozhencherry . . 


( Sd . ) 
Tahsildar . 


താലൂക്കാഫീസ് , 
റാന്നി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Ranni Taluk 


Adoor Taluk 


പരസ്യം 


പരസ്യം 


( 1 ) 


നമ്പർ സി2-6454 / 2021 . 


2021 ജൂലൈ 2 . 


( 1 ) 
നമ്പർ എ3-260882021 . 

2021 മേയ് 24 , 
പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ അയിരൂർ 
വില്ലേജിൽ കാഞ്ഞീറ്റുകര മുറിയിൽ കാമ്പൂപ്പാറയിൽ വീട്ടിൽ 
ഗോപാലൻ ചെട്ടിയാർ എന്നയാൾ മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും 

സർട്ടിഫിക്കറ്റ് നൽക ണ മെന്നും കാണിച്ച് 
പരേതന്റെ ഭാര്യ സരസമ്മ ഗോപാലൻ സമർപ്പിച്ച അപേക്ഷ 
യിൻ മേൽ ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മുഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 10-10-2020 -ാം തീയതി 
മ രിച്ചു പോ യിട്ടു ള്ള താ ണെന്നും പ ര ത ന്റെ അ ന ന്തരാ 
വകാശികളായി താഴെ പേര് പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


അവ കാശ 


അടൂർ താ ലൂ ക്കിൽ ഏനാദി മം ഗലം വില്ലേ ജിൽ 
കുന്നിട മുറി യിൽ ക ന ഗിരി എസ്റ്റേറ്റിൽ വീട്ടിൽ 
ഇന്ദു ലിസബത്ത് ജയിംസ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
സമർപ്പിച്ച അപേക്ഷയിന്മേൽ വില്ലേജാഫീസർ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിൽ 
ടിയാളുടെ ഭർത്താവ് ഷീൻ ജെ . ടോണി 13-4-2021 - ൽ മരണ 
പ്പെട്ടിട്ടുള്ളതായി അറിയുന്നു . പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ ചുവടെ ചേർക്കുന്നവരാണെന്നും ഏനാദിമംഗലം 
വില്ലേജാഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 


92 


Salim A 


Digitally signed by Salim A 
Date : 2021.09.20 19:07:30 
+ 05'30 


